Regn . No . KERBIL /2012/ 45073 
dated 5 - 9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക്ക 
NMENT OF 


രാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


| 2nd July 2013 

2013 ജൂലൈ 2 
11th Ashadha 1935 
1935 ആഷാഢം 11 


27 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


സൈനിക ക്ഷേമ വകുപ്പ് 


ലേല പരസ്യം 


നമ്പർ ഡിബി / ബി3 /എസ്സി/3271/ 2003. 


2013 ജൂൺ 6. 


- കോട്ടയം ജില്ലയിൽ കോട്ടയം താലൂക്കിൽ മണർകാട് വില്ലേജിൽ ബ്ലോക്ക് 23- ൽ റീ സർവ്വേ 317 /5- ൽപ്പെട്ട 25 സെന്റ് സ്ഥലം 
( സർക്കാർ പൗൾട്രി ഫാമിന് എതിർവശം) ജില്ലാ സൈനിക കേന്ദ്രം നിർമ്മിക്കുന്നതിനായി സൈനിക ക്ഷേമ വകുപ്പിന് പാട്ടത്തിന് 
നൽകിയിട്ടുള്ളതാണ്. സൈനിക കേന്ദ്ര നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടി മാറ്റേണ്ടതിനാൽ താഴെ പറയുന്ന 
മരങ്ങൾ 10- 7- 2013- ന് രാവിലെ 11.30 മണിക്ക് ടി സ്ഥലത്തുവച്ച് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തിയ 
ഉദ്യോഗസ്ഥനോ പരസ്യ ലേലത്തിൽ വിൽക്കുന്നതാണ്. 
കമ ഇനം ബിഎച്ച്- ൽ തടി വിറക് 

നിരക്ക് 

- വില 
നമ്പർ 

- ചുറ്റളവ് ക്യൂ . മീ. എം . ടി. 
( സെ . മീ .) 

- തടി 

വിറക് തടി വിറക് 


പാല 


305 


3 .681 


6.761 


2,640 


1,180 


9,718 


7 ,978 


ബദാം 


136 


1. 061 


0.704 


1, 200 


കടപ്ലാവ് 


86 


0 .218 


0 .389 


1, 820 


459 


വാളൻ പുളി 


128 


0 .800 


0 . 618 


1, 150 


വാളൻ പുളി 


201 


1. 820 


2 . 136 


1,600 


മരുത് 


140 


0.685 


1. 312 


11 ,410 


1, 180 


| 7 , 816 


1,548 


കിളിഞ്ഞിൽ 


92 


0. 322 


0 .389 


2 ,050 


1, 180 


660 


459 


പ്ലാവ് 


138 


1.061 


0.704 


16 ,900 


1,180 


17 ,931 


831 


മാവ് 


225 


2 . 869 


1.2495 


6 , 010 


1, 180 


11 ,243 


1, 474 


മാവ് 


212 


2 . 605 


1. 1095 


6, 010 


1, 180 


15, 656 


1, 309 


വട്ട 


126 


0 .708 


0 . 1645 


2 ,400 


1, 180 


1,699 


194 


മരുത് 


160 


0 .829 


0 .7545 


11, 410 


1, 180 


9 , 459 


890 


120 


0 . 547 


0 . 1395 


1 , 100 


1, 180 


602 


165 


സാതോഡിയ 
(മഞ്ഞപ്പൂവാക ) 


തെങ്ങ് ( 5 എണ്ണം) 


1,000 


81, 181 


20, 257 


ആകെ ( തടി+ വിറക്) 


- 1, 01, 438 


ലേലത്തിൽ പങ്കെടുക്കുന്നവർ ? 5,000 നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതും ലേലം പിടിക്കുന്ന ആൾ മൊത്തം തുകയുടെ 
മൂന്നിലൊന്ന് ഭാഗവും മുഴുവൻ തുകയുടെ ബാധകമായ വിൽപ്പന നികുതിയും അപ്പോൾതന്നെ അടയ്ക്കേണ്ടതും ബാക്കി തുക ലേലം 
സ്ഥിരപ്പെടുത്തുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം അടച്ച് രസീത് വാങ്ങി മരങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ്. ടി ലേലം മറ്റ് 
സർക്കാർ ലേലത്തിന്റെ നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. 

അന്നേ ദിവസം മേൽ തുകയ്ക്കോ അതിനുമുകളിലുള്ള തുകയ്ക്കോ ലേലം ഉറപ്പിക്കാൻ സാധിക്കാത്തപക്ഷം 17 - 7 - 2013 - ന് 
രാവിലെ 11.30 - നും ആ ദിവസവും ലേലം ഉറപ്പിക്കാൻ സാധിക്കാത്തപക്ഷം 24 - 7 - 2013 - ന് രാവിലെ 11.30 - നും ടി സ്ഥലത്തുവച്ച് 
വീണ്ടും ലേലം നടത്തുന്നതാണ്. 

കൂടുതൽ വിവരങ്ങൾ കോട്ടയം ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽനിന്നും അറിയാവുന്നതാണ്. ഫോൺ:0481 2570287. 


ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ്, 
മുട്ടമ്പലം പി . ഒ ., കോട്ടയം- 686 004 . 


- ( ഒപ്പ്) 
ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ. 


